Government of Kerala 
കേരള സർക്കാർ 

2010 


Reg. No. രജി. നമ്പർ 
KL / TV ( N )/12/ 2009 - 2011 


- - 


- 


ERALA 


CRNMENT 


a 


" 


ty 


h 


ദാം, 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


No . 


15th June 2010 
| 2010 ജൂൺ 15 
25th Jyaishta 1932 
1932 ജ്യേഷ്ഠം 25 


വാല്യം 55 | 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 


Notifications by Heads of Departments 

Agriculture Department 


ടെണ്ടർ/ ലേലപ്പരസ്യം 
നമ്പർ എൻ. ഇ . 96 / 2010 - 11. 

2010 മേയ് 20 . 
നേര്യമംഗലം ജില്ലാ കൃഷിഫാമിലെ വിവിധ ബ്ലോക്കു 
കളിലുള്ള അടയ്ക്കാ മരങ്ങളിൽ കായ്ഫലമുള്ളവയിൽനിന്നും 
2011 മാർച്ച് 31 -ാം തീയതിവരെയുള്ള കാലയളവിൽ വിളവെടുപ്പ് 
നടത്തുന്നതിനുള്ള അവകാശം ടെണ്ടർ / ലേലവ്യവസ്ഥയിൽ 
വിൽക്കുന്നതിന് തീരുമാനിച്ചിരിക്കുന്നു . താൽപ്പര്യമുള്ളവർ 
21 -6 - 2010 -ാം തീയതി പകൽ 3 മണിക്ക് മുൻപായി നിശ്ചിത 

ഫോറത്തിൽ ടെണ്ടർ സമർപ്പിക്കേണ്ടതാണ്. അന്നേദിവസം 
പകൽ 3.30 മണിക്ക് അപ്പോൾ ഹാജരുള്ള ടെണ്ടറുകാരുടെ 
സാന്നിധ്യത്തിൽ ടെണ്ടർ തുറക്കുന്നതാണ്. എന്തെങ്കിലും 
കാരണത്താൽ ടി ദിവസം അവധിയായി പ്രഖ്യാപിക്കപ്പെട്ടാൽ 
തൊട്ടടുത്ത പ്രവൃത്തിദിവസം ഇതേ സമയംതന്നെ ലേല 
നടപടികൾ നടത്തുന്നതായിരിക്കും. 

നിബന്ധനകൾ 
1. ടെണ്ടർ ഫോറം 150 രൂപ വിലയ്ക്ക് ( വിൽപ്പന നികുതി 
പുറമെ) ആഫീ സിൽ നിന്നും ലഭി ക്കു ന്ന താ ണ് . 

ഫോറ ത്തിന്റെ വില യാതൊരു കാര ണ വ ശാലും 
മടക്കിക്കൊടുക്കുന്നതല്ല. 
2. ടെണ്ടർ/ ലേലത്തിൽ പങ്കെടുക്കുവാൻ 1, 000 രൂപ 

നിര ത ദ വ്യം ഡി . ഡി . യായി ( അ ക്കൗണ്ട് പേയി 
അല്ലാതെ ) ടെണ്ടറിനോടൊപ്പം നൽകേണ്ടതാണ്. 


3. ടെണ്ടറിലോ/ ലേലത്തിലോ ഏറ്റവും കൂടുതൽ തുക 
വാഗ്ദാനം ചെയ്യുന്നയാൾ നിരതദ്രവ്യത്തിനുപുറമെ 
മൊത്തം ലേലത്തുകയുടെമൂന്നിൽ ഒരുഭാഗം തുകകൂടി 
അപ്പോൾത്തന്നെ അടയ്ക്കേണ്ടതും അല്ലാത്ത പക്ഷം 
പ്രസ്തുത വ്യക്തിയുടെ നിരതദ്രവ്യം സർക്കാരിലേക്ക് 
മുതൽ കൂട്ടുന്നതും ടിയാന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ 
പുനർലേലം നടത്തുന്നതുമായിരിക്കും. എന്നാൽ 
1 / 3 തുക അടച്ചതുകൊണ്ടുമാത്രം ലേലം സ്ഥിര 
പ്പെടുത്തിയതായി കരുതുവാൻ ബന്ധപ്പെട്ട കക്ഷിയ്ക്ക് 
അവകാശം ഉണ്ടായിരിക്കുന്നതല്ല. 
4 . - ലേലം അംഗീകരിച്ച് ആഫീസിൽനിന്നും അറിയിപ്പുകിട്ടി 
7 ദിവസത്തിനകം ബാക്കി തുകകൂടി അടച്ചശേഷം 
50 രൂപ വിലയുള്ള മുദപ്രതത്തിൽ ഒരു കരാർ 
എഴുതിത്തരികയും മൊത്തം ലേലത്തുകയുടെ 5 % 
തുക സെക്യൂരിറ്റിയും ( അക്കൗണ്ട് പേയി അല്ലാത്ത 
ഡി . ഡി .) അടച്ചതിനു ശേഷം ലേലക്കാരന്റെ സ്വന്തം 
ചെല വിലും ഉത്തരവാദിത്വത്തിലും വിളവെടുപ്പ് 
ആരംഭിക്കാവുന്നതാണ്. 
5. പ്രത്യേക കാരണം കാണിക്കാതെ തന്നെ ടെണ്ടർ/ 

ലേലം അസ്ഥിരപ്പെടുത്തുവാനുള്ള അധികാരം ഫാം 
സൂപ്രണ്ടിനുണ്ടായിരിക്കും. 


15th JUNE 2010 ] 


AGRICULTURE DEPARTMENT 


88 


6. ടെണ്ടർ / ലേല നടപടികളിൽ ഫാം സൂപണ്ടിന്റെ 
തീരുമാനം എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ 
അംഗീകാരത്തിന് വിധേയമായിരിക്കും. 


കരാറുകാരനോ അയാൾ നിയോഗിക്കുന്ന ആളുകളോ 
ഫാമിൽ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ വരുത്തിയാൽ 
ആയത് കരാറുകാരനിൽനിന്നുംഈടാക്കുന്നതായിരിക്കും. 
- നിരതദ്രവ്യവും സെക്യൂരിറ്റിയും ( ഡി . ഡി .) ഡിമാന്റ് 
ഡാഫ്റ്റായി മാത്രമേ സ്വീകരിക്കുകയുള്ളു. 
ഡി. ഡി . കൾ സൂപ്രണ്ട്, ജില്ലാ കൃഷിഫാം, നേര്യമംഗലം 
എന്ന പേരിൽ കോതമംഗലത്ത് മാറത്തക്കരീതിയിൽ 
അക്കൗണ്ട് പേയി അല്ലാതെ എടുക്കേണ്ടതാണ്. 


9. നിലവിലുള്ളതും സർക്കാർ കാലാകാലങ്ങളിൽ 
പുറപ്പെടുവിക്കുന്നതുമായ എല്ലാ ടെണ്ടർ/ ലേല 
നിയമങ്ങളും ഇക്കാര്യത്തിലും ബാധകമായിരിക്കും. 


10 . ടെണ്ടർ ഫാറം 21 - 6 -2010 ബുധനാഴ്ച്ച ഉച്ചകഴിഞ്ഞ് 

2. 30 മണിവരെ മാത്രമേ വിൽക്കുകയുള്ളു. 


4. ടെണ്ടർ/ ലേലം അംഗീകരിച്ച് അറിയിപ്പ് കിട്ടി 7 ദിവസ 

ത്തിനകം മുദ്രപ്രതത്തിൽ കരാർ എഴുതി നൽകേണ്ടതും 
5 % സെക്യൂരിറ്റി, 2 / 3 ഭാഗം തുക എന്നിവ അടച്ച് 
ലേല / ടെണ്ടറുകാരന്റെ ചെല വിലും ഉത്ത ര വാ ദി 
ത്വത്തിലും വിളവെടുപ്പ് നടത്തേണ്ടതും തേങ്ങയുടെ 
എണ്ണം ഓഫീസിൽ ബോധ്യപ്പെടുത്തിയശേഷം ഫാമിനു 

വെളിയിൽ കൊണ്ടുപോകേണ്ടതുമാണ്. 
5. 2010 സെപ്റ്റംബർ 20 - നകം എല്ലാ തെങ്ങുകളുടെയും 
മണ്ടകൾ വൃത്തിയാക്കി കുലകൾ കെട്ടേണ്ടതാണ്. 
- തേങ്ങ വിളവെടുപ്പ് 2010 മാർച്ച് 31 - നം കഴിഞ്ഞിരി 
ക്കേണ്ടതാണ്. ഇളം പ്രായത്തിലുള്ള തേങ്ങ കരിക്ക് 
യാതൊരു കാരണവശാലും ഇടാൻ പാടുള്ളതല്ല. മറിച്ച് 
ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ അത്രയും എണ്ണം 
ലേലാവകാശത്തിന് പുറത്തുള്ളതായി കണക്കാക്കി 
അതിന്റെ വില ഫാം നിരക്കനുസരിച്ച് ലേല / ടെണ്ടറു 
കാരനിൽനിന്നും വസൂലാക്കുന്നതാണ്. 
പ്രത്യേക കാരണം കാണിക്കാതെതന്നെ ടെണ്ടർ/ ലേലം 
അസ്ഥിരപ്പെടുത്തുന്നതിനുള്ള അധികാരം തൃശ്ശൂർ 

പ്രിൻസിപ്പൽ കൃഷി ആഫീസറിൽ നിക്ഷിപ്തമാണ്. 
8. നിലവിലുള്ളതും സർക്കാർ കാലാകാലങ്ങളിൽ പുറപ്പെടു 
വിക്കുന്നതുമായ ടെണ്ടർ/ ലേല നിയമങ്ങളും ഇക്കാര്യ 

ത്തിൽ ബാധകമായിരിക്കും. 
9. ഫാ മിൽനിന്നുള്ള നിർദ്ദേ ശ ങ്ങൾക്ക് വിരുദ്ധമായി 

പ്രവർത്തിക്കുകയോ വസ്തുവകകൾക്ക് ഏതെങ്കിലും 
തര ത്തിലുള്ള നാശ ന ഷ്ട ങ്ങ ൾ വരു ത്തു ക യോ 
ചെയ്താൽ അതിനുള്ള നഷ്ടപരിഹാരത്തുക ലേല 

ടെണ്ടർകാരനിൽനിന്നും വസൂലാക്കുന്നതായിരിക്കും. 
10 . പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 7. 30 മണി മുതൽ 

വൈകിട്ട് 5 മണിവരെ മാത്രമേ വിളവെടുപ്പ് നടത്തുവാൻ 
അനുവദിക്കുകയുള്ളു. ടെണ്ടർ/ ലേല സാധനങ്ങളുടെ 
സുരക്ഷ ടിയാൻതന്നെ ഉറ പ്പാ ക്കേ ണ്ട താ ണ് . 
വിളവെടുപ്പ് ഇടവേള 45 ദിവസത്തിൽ കുറയുവാൻ 
പാടുള്ളതല്ല. കൂടുതൽ വിവരങ്ങൾക്ക് പാണഞ്ചേരി 
സ്റ്റേറ്റ് സീഡ് ഫാം ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. 


കൂടു തൽ വിവ ര ങ്ങ ൾക്ക് പ്രവർത്തി സമയങ്ങളിൽ 
ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഫോൺ 0485 -2554416 


ജില്ലാ കൃഷിത്തോട്ടം, 
നേര്യമംഗലം, എറണാകുളം. 


( ഒപ്പ്) 
സൂപ്രണ്ട്. 


പുനർ ദർഘാസ്/ ലേലപരസ്യം 


നമ്പർ എസ്. എഫ്. പി. 2 /2010 - 11. 

2010 മേയ് 20. 
കണ്ണാറ സി. പി. സി. ആർ. ഐ . ഫാമിലെ കായ്ഫലമുള്ള 
1800 തെങ്ങുകളിൽനിന്നും 1- 7 -2010 മുതൽ 31- 3- 2011 വരെയുള്ള 
കാലയളവിൽ മൂപ്പെത്തിയ നാളികേരം ശേഖരിക്കുന്നതിനുള്ള 
( ഏഴ് വിളവെടുപ്പുകൾ) അവകാശം ലഭിക്കുന്നതിന് താല്പര്യം 
ഉള്ളവർ 2010 ജൂൺ 30 - ന് രാവിലെ 11 മണിക്ക് മുൻപ് ടെണ്ടർ 
പാണഞ്ചേരി സ്റ്റേറ്റ് സീഡ് ഫാമിൽ സമർപ്പിക്കേണ്ടതാണ്. അന്നേ 
ദിവസം രാവിലെ 11.30- ന് ലേലം നടത്തുന്നതും ലേലത്തിനു 
ശേഷം ടെണ്ടർ തുറക്കുന്നതുമാണ്. ഏതെങ്കിലും കാരണവശാൽ 
ടി ദിവസം അവധിയായി പ്രഖ്യാപിക്കപ്പെട്ടാൽ തൊട്ടടുത്ത 
പ്രവൃത്തിദിവസം ലേല നടപടികൾ നടത്തുന്നതാണ്. 


സ്റ്റേറ്റ് സീഡ് ഫാം, 
പാണഞ്ചേരി, 
തൃശ്ശൂർ. 


( ഒപ്പ്) 
കൃഷിഓഫീസർ. 


നിബന്ധനകൾ 


1. ടെണ്ടർ ഫോറം 500 രൂപ നിരക്കിൽ ( വില്പന നികുതി 

ടെണ്ടർ/ ലേലപരസ്യം 
പുറമെ) 2010 ജൂൺ 30 രാവിലെ 10 .30 മണിവരെ 
വില്ക്കുന്നതാണ്. ഫോറത്തിന്റെ വില മടക്കിക്കെടുക്കു 

നമ്പർ ഇ ( 2 ) 95 / 2010 - 11. 

2010 മേയ് 29. 
ന്നതല്ല. ഫോറം കൈമാറ്റം ചെയ്യാനും പാടില്ല . 

പാലക്കാട് ജില്ലയിൽ എരുത്തേൻപതിയിൽ പ്രവർത്തിക്കുന്ന 
2. ടെണ്ടറിലോ/ ലേലത്തിലോ ഏറ്റവും കൂടുതൽ തുക 

-- ഐ . എസ്. ഡി . ഫാമിലെ സ്റ്റോറിൽ സൂക്ഷിച്ചിരിക്കുന്ന 
വാഗ്ദാനം ചെയ്യുന്ന ആൾ നിരതദ്രവ്യത്തിനുപുറമേ 

- 20,273 എണ്ണം നാളികേരം വെട്ടി തൂക്കി താഴെ ചേർക്കുന്ന 
മൊത്തം ലേലത്തുകയുടെ 1/3 ഭാഗം അപ്പോൾ തന്നെ 

നിബന്ധനകൾക്ക് വിധേയമായി വിൽപ്പന നടത്തുന്നതിന് 
അടയ്ക്കേണ്ടതും അല്ലാത്തപക്ഷം പ്രസ്തുത വ്യക്തി 

മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
യുടെ നിരതദ്രവ്യം സർക്കാരിലേക്ക്മുതൽ കൂട്ടുന്നതും 

നിബന്ധനകൾ 
ടിയാന്റെ നഷ്ടോത്തര വാദിത്വത്തിൽ പുനർലേലം 

1. ദർഘാസ് ഫോറങ്ങൾ പ്രവർത്തി ദിവസം രാവിലെ 
നടത്തുന്നതുമായിരിക്കും. 

10 മണി മുതൽ 2010 ജൂൺ 30 -ാം തീയതി 12 മണിവരെ 
3. ടെണ്ടറിലോ/ ലേല ത്തി ലോ പങ്കെ ടു ക്കുന്ന ആൾ 

ഫോറത്തിന്റെ വിലയും നികുതിയും ഓഫീസിൽ അടച്ച് 
ടെണ്ടർ/ ലേല സ മ യ ത്തിന് മുൻപായി 5, 000 രൂപ 

വാങ്ങേ ണ്ട താ ണ് . ആ യ തിന്റെ വില യാതൊരു 
നിരതദ്രവ്യം കെട്ടിവയ്ക്കേണ്ടതാണ്. 

കാരണവശാലും തിരികെ നൽകുന്നതല്ല. 


15th JUNE 2010 ] 


AGRICULTURE DEPARTMENT 


89 


ദർഘാസ്/ ലേലപരസ്യം 


514 


192 


2 . ദർഘാസിൽ പങ്കെടു ക്കുന്ന കക്ഷികൾ 1, 000 രൂപ 
നിര ത ദ വ്യ തുക ഫാം സൂപ്രണ്ടിന്റെ പേർക്ക് 
സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, ചിറ്റൂർ ബ്രാഞ്ചിൽ 
മാറാൻ പറ്റുന്ന ഡി . ഡി. ആയി സമർപ്പിക്കേണ്ടതാണ്. 
3. പൂരിപ്പിച്ച ദർഘാ സു കൾ 30 - 6 - 2010 ബുധനാഴ്ച ച 
2 മണിക്കു ള്ളിൽ സൂപ്രണ്ട്, ഐ .എസ്. ഡി . ഫാം 
എ രു ത്ത ൻ പതി എന്ന വിലാ സ ത്തിൽ മുദ്രവച്ച 
കവറിനുള്ളിൽ ലഭിച്ചിരിക്കേ ണ്ട താ ണ്. കവറിനു 
മുക ളിൽ നാളികേര ടെൻ ഡർ 2010 - 11 എന്ന് 

വ്യക്തമായി എഴുതിയിരിക്കണം. 
4. ദർഘാസ് ഫോറത്തിൽ നിർദ്ദിഷ്ട സ്ഥാനത്ത് സ്വന്തം 
ചെലവിൽ പൊതിച്ച ഒരു കിലോ നാളികേരത്തിനു 
പകരമായി നൽകുവാൻ തയ്യാറുള്ള തുക പ്രത്യേകമായി 
അക്ക ത്തിലും അക്ഷ ര ത്തിലും മല യാളം| ഇംഗ്ലീഷ് 
ഭാഷയിൽ വ്യക്തമായി എഴുതിയിരിക്കണം. 
5. ടെൻഡർ ഫോറത്തിന്റെ 6 -ാം പേജിൽ പറഞ്ഞിരിക്കുന്ന 
എഗ്രിമെന്റ് 50 രൂപ മുദ്രപത്രത്തിൽ ടൈപ്പ് ചെയ്ത് 

ഒപ്പിട്ട് തരേണ്ടതാണ്. 
6. മുദ്രവച്ച ദർഘാസുകൾ 30 -6 - 2010 ബുധനാഴ്ച ഉച്ചയ്ക്ക് 
3 മണിക്ക് ഫാം സൂപ്രണ്ടോ ഫാം സൂപ്രണ്ട് അധികാര 
പ്പെടു ത്തുന്നആളോതുറന്ന് പരിശോധിക്കുന്നതും 
ടെൻഡർ സമർപ്പിച്ചവരെ ഉൾപ്പെടുത്തി പരസ്യലേലം 
നടത്തുന്നതും ഏറ്റവും കൂടിയ നിരക്ക് രേഖപ്പെടുത്തി 
യി രിക്കുന്ന ആളുടെ പേർക്ക് താത്ക്കാലിക മായി 
ഉറപ്പിക്കുന്നതുമായിരിക്കും. 
7. താത് ക്കാ ലി ക മായി ഉറപ്പിക്കു ന്ന ദർഘാ സു കൾ 
ബന്ധ പ്പെട്ട മേല ധി കാ രി കളുടെ അ നു മ തിക്ക് 
വിധേയമായി സ്ഥിരപ്പെടുത്തുന്നതും ഇത് സംബന്ധിച്ച് 

മേലധികാരികളുടെ തീരുമാനം അന്തിമവുമായിരിക്കും. 
8. ദർഘാസ് ഉറപ്പിച്ച് കിട്ടുന്ന വ്യക്തി മൊത്തം തുകയുടെ 
മൂന്നിലൊന്ന് ഭാഗം ടെൻഡർ കഴിഞ്ഞ് 5 ദിവസത്തി 
നുള്ളിൽ ടി ഫാം സൂപ്രണ്ടിന്റെ പേർക്ക് സ്റ്റേറ്റ് ബാങ്ക് 
ഓഫ് ട്രാവൻകൂർ, ചിറ്റൂർ ബ്രാഞ്ചിൽ മാറാൻ പറ്റുന്ന 

ഡി. ഡി . ആയി സമർപ്പിക്കേണ്ടതാണ്. 
9. ദർഘാസ് സ്ഥിര പ്പെടുത്തി കൊ ണ്ടുള്ള അറിയിപ്പ് 

ലഭിച്ചാലുടൻ തന്നെ പ്രസ്തുത വ്യക്തി ബാക്കി തുക 
അടച്ചശേഷം 7 ദിവസത്തിനുള്ളിൽ സ്വന്തം ചെലവിൽ 
പൊതിച്ച നാളികേരം ഫാം സ്റ്റോറിൽ നിന്നും നീക്കം 
ചെയ്യേണ്ടതാണ്. 
പ്രത്യേക കാരണമൊന്നും കൂടാതെ ഈ ദർഘാസ് റദ്ദ 
ചെയ്യുവാനോ മാറ്റിവയ്ക്കുവാനോ ഉള്ള അധികാരം 
ഫാം സൂപ ണ്ടിന് ഉണ്ടാ യി രിക്കും. ഏതെങ്കിലും 
കാരണവശാൽ ദർഘാസ് സംബന്ധിച്ച തീയതി അവധി 
ആകുന്നപക്ഷം അതിനടുത്ത പ്രവർത്തി ദിവസം ഈ 
നിബന്ധനകൾക്ക് അനുസൃതമായി ഇടപാടുകൾ നടത്തു 
ന്നതാണ്. 
കൂടാതെ മറ്റു സർക്കാർ ദർഘാസുകൾക്കുള്ളനിയമങ്ങളും 

നിബന്ധനകളും ഇതിനും ബാധകമായിരിക്കും. 
12. കൂടു തൽ വിവ ര ങ്ങൾക്ക് ഐ . എസ്. ഡി . ഫാം 

ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. 
13 . വൈകി യെ ത്തുന്ന ടെൻ ഡ റു കൾ യാതൊരു 

കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 


നമ്പർ സി. ഡി. 147 / 2010 . 

2010 മേയ് 29. 
-- കാസറഗോഡ് ജില്ലയിലെ ആദൂർ, ഗാളിമുഖ കശുമാവ് 
- സന്തതി തോട്ടങ്ങളിലെ 2009 - 2010 വർഷം വിത്ത് വേർതിരിച്ച 
കശുവണ്ടി, വിത്ത് വേർതിരിക്കാത്ത കശുവണ്ടിഎന്നിവ വിൽപ്പന 
നടത്തുന്നതിന് മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

വിൽപ്പനയ്ക്കുള്ള 
തോട്ടത്തിന്റെ 
ഇനം 

അളവ് 
- പേര് 

( കി. ഗ്രാം ) 
ആദൂർ വിത്ത് വേർതിരിച്ച് കശുവണ്ടി 

വിത്ത് വേർതിരിക്കാത്ത കശുവണ്ടി 
ഗാളിമുഖ വിത്ത് വേർതിരിച്ച് കശുവണ്ടി 

340 
വിത്ത് വേർതിരിക്കാത്ത കശുവണ്ടി 2288 

ആകെ 3334 
സ്ഥലം - കശുമാവ് വികസന ഓഫീസ്, കുണ്ടാർ. 
ദർഘാസ് ഫോറം വില - രൂപ 400 + വാറ്റ്. 

നിരതദ്രവ്യം - രൂപ 1000 ( കാസറഗോഡ്എസ്. ബി . ടി 
യിൽനിന്ന് മാറാവുന്ന ഡി . ഡി.) 
ആദ്യലേലം 

- ദർഘാസ് ഫോറം ലഭിക്കുന്ന തീയതിയും സമയവും - 
28- 6 - 2010, 4 .30 മണി. 

- ദർഘാസ് സ്വീക രി ക്കുന്ന അ വ സാ ന തീ യ തിയും 
സമയവും - 29 - 6 - 2010 , 12 മണിവരെ. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 29 - 6- 2010, 
3 മണിക്ക്. 
ആവശ്യമെങ്കിൽ പുനർ ലേലം 

- ദർഘാസ് ഫോറം ലഭിക്കുന്ന തീയതിയും സമയവും 
6 - 7 -2010 , 4. 30 മണി. 

- ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും - 
7 -7 - 2010, 12 മണി. 
ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും -- 7- 7-2010, 3 മണി. 

നിബന്ധനകൾ 


10 . 


1. ദർഘാസ് തുറക്കുന്നതിനുമുമ്പ് പരസ്യലേലം ഉണ്ടായിരി 

ക്കു ന്ന താ ണ്. ദർഘാസ് സമർപ്പിച്ച വർക്ക് മാത്രമേ 

ലേലത്തിൽ പങ്കെടുക്കാൻ കഴിയൂ . 
-- ദർഘാസ് ഫോറത്തോടൊപ്പം 50 രൂപയുടെ മുദ്രപത്രത്തിൽ 

പാഥിമക സമ്മതപത്രം സമർപ്പിക്കേണ്ടതാണ്. 
3. ഉയർന്ന വില രേഖപ്പെടുത്തുന്നയാളുടെ ലേലം താൽക്കാലി 

കമായി അംഗീകരിച്ചാലുടൻ മൂന്നിലൊന്ന് തുക അടയ്ക്കേണ്ട 

താണ്. 
- 4. ലേലം സ്ഥിര പ്പെ ടു ത്തി യാൽ 7 ദിവ സ ങ്ങ ൾക്കകം 

ബാക്കി തുകയും നികുതിയും അടച്ച് സ്വന്തം ചെലവിൽ 

സ്റ്റോക്ക് എടുക്കേണ്ടതാണ്. 
5. ലേലം സ്ഥിരപ്പെടുത്തുന്നയാൾ അന്തിമമായി 50 രൂപയുടെ 

സമ്മതപത്രം നൽകേണ്ടതാണ്. 
-- ലേലം/ ദർഘാസ് കാരണമറിയിക്കാതെ റദ്ദാക്കുന്നതിനോ 
മാറ്റി വയ്ക്കുന്നതിനോ ഉള്ള അധികാരം താഴെ ഒപ്പിട്ടയാളിൽ 
നിക്ഷിപ്തമാണ്. 
-- പരസ്യപ്പെടുത്തിയ തീയതി അവധി ആയാൽ തൊട്ടടുത്ത 
- പ്രവൃത്തി ദിവസം ലേലം/ ദർഘാസ് നടത്തുന്നതായിരിക്കും. 
8. സർക്കാർ ദർഘാസുകൾക്കുള്ളമറ്റെല്ലാ നിബന്ധനകളും 
ഇതിനും ബാധകമാണ്. 


11. 


ഫാം സൂപ്രണ്ടിന്റെ കാര്യാലയം, 
ഐ . എസ്. ഡി . ഫാം , 
എരുത്തേൻപതി, പാലക്കാട്. 


( ഒപ്പ്) 
സൂപ്രണ്ട്. 


കശുമാവ് വികസന ഓഫീസ്, 

( ഒപ്പ്) 
കാസറഗോഡ്. 

കശുമാവ് വികസന ഓഫീസർ. 


